Kerala Gazette No. 47 dated 27th November 2007. 
PART III 


STORES PURCHASE 


Collegiate Education Department 

SHORT TENDER NOTICE 


Agriculture Department 

ലഘു ദർഘാസ് പരസ്യം 
നമ്പർ എ - 622 /2007. 

2007 നവംബർ 5. 
പെരുവണ്ണാമൂഴി, കൂത്താളി ജില്ലാഫാമിലേക്ക് ഈ വർഷ 
ത്തേക്ക് ആവ ശ്യ മായ 79 മീറ്റർ കബ് പുഴമണൽ 
വിതരണം ചെയ്യുന്നതിന് താഴെ കൊടുത്തിട്ടുള്ള നിബന്ധന 
കൾക്ക് വിധേ യ മാ യി മുദ്രവച്ച ടെ റു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


നിബന്ധനകൾ 


| 1. ടെ ർ ഫോറം 400 രൂപ ( നികുതി പുറമെ) ഫാം 

ആഫീസിൽനിന്നും 3 - 12 - 2007 - ന് വൈകിട്ട് 3. 30 മണി 
വരെ ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ച ടെർ 3,000 രൂപ നിരതദ്രവ്യത്തോടൊപ്പം 
സൂപ്, ജില്ല കൃഷിത്തോട്ടം, കൂത്താളി, പി . ഒ ., 
പെരുവണ്ണാമൂഴി എന്ന വിലാസത്തിൽ 4- 12 - 2007 - ന് 
ഉച്ചയ് ക്ക് 11 മണിവരെ ഫാം ആ ഫീ സിൽ 
സ്വീകരിക്കുന്നതാണ്. 
ടെ റിൽ പങ്കെടുക്കുന്ന കക്ഷികൾ എല്ലാവരുംതന്നെ 
50 രൂപ മുദ്രപ്പത്രത്തിൽ ടെർ ഫോറത്തിന്റെ 8 -ാം 
പേജിൽ പറയുന്ന എഗ്രിമെന്റ് ടൈപ്പുചെയ്ത് ഒപ്പിട്ട് 
പൂ രി പ്പിച്ച ടെ റി നൊപ്പം സമർപ്പി ക്കേ താ ണ് . 
എഗ്രിമെന്റ് ഇല്ലാത്ത ഈ ട ർ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 
4 - 12 - 2007 - ന് കൃത്യം 11. 30 - ന് ടെറുകൾ അപ്പോൾ 
ഹാജരുള്ള ടെർകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പരിശോധിക്കുന്നതും ടെ റിൽ ഏറ്റവും കുറഞ്ഞ 
നിരക്ക് തൃപ്തിക ര മെ ങ്കിൽ മേലധികാരികളുടെ 
അംഗീകാരത്തിനു വിധേയമായി താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം 
അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 
5. ടെ റിൽ ഒരു ഘന മീറ്റർ മണലിന് എത്ര രൂപ 

വരുമെന്ന് അക്കത്തിലും അക്ഷരത്തിലും എഴുതിയി 
രിക്കണം. 


No. B3- 787/2007 . 

6th November 2007 . 
Sealed competitive tenders are invited for the supply 
of Laboratory equipments and Chemicals to Government 
college , Attingal for year 2007 - 08 under the plan scheme 
for Rupees 1 ,50 , 000 (Rupees One Lakh and fifty 
Thousand only ). 

The tenders should be superscribed as “ Tender for 
the supply of Lab equipments and Chemicals for the year 
| 2 007- 08 ” and should be addressed to the Principal 
Government College , Attingal. The last date of receipt of 
tenders by the Principal is on or before 6 - 12 - 2007 , 2 p . m . 
Late tenders will not be accepted . The tenders will be 
opened at 3 p . m . on 6 - 12 - 2007 in the presence of such 
tenderers or their authorised representatives who may be 
| present at that time . 

Intending tenderers can have tender forms on 
demand from the Principal, Government College, Attingal 
upto 2 p . m . on all working days on payment of Rupees 
- 416 (including VAT ). Duplicate tender forms, if required 
will be issued on payment of Rupees 208 ( including VAT) 
per copy. The tender forms are not transferable . Those 
who are intending to obtain the tender forms by post 
should submit their request with a self -addressed and 
large envelope affixing postage stamp for Rupees 27 . 
Money Order alone will be accepted towards the cost of 
tender forms. Sale of tender forms will be closed at 1 p . m . 
on 6 -12- 2007. 
- An agreement in Kerala Stamp Paper worth Rs. 50 is 
to be executed while submitting the tenders. EMD is 
required @ 1 % of the total cost of the materials quoted in 
the tender and should be submitted by DD in favour of 
the Principal, Government College , Attingal. Further 
details if any required can be had from the College office 
from 10 a . m . to 5 p . m . on all working days. 

2007 - 08 വർഷത്തിലേക്ക് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേ 
ജിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം (1,50, 000 ) രൂപയിൽ 
അ ധി ക രി ക്കാതെ ലബോറട്ടറി ഉ പ ക ര ണ ങ്ങളും 
രാസപദാർത്ഥങ്ങളുംസപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രിൻസിപ്പൽ, ഗവൺമെന്റ് കോളേജ്, ആറ്റിങ്ങൽ എന്ന 
വിലാസത്തിലയക്കേ ദർഘാസുകളടങ്ങിയ കവറിനുമുകളിൽ 
“ ആറ്റി ങ്ങ ൽ ഗവൺമെന്റ് കോളേജിൽ ലബോറട്ടറി 
ഉപകരണങ്ങളും രാസപദാർത്ഥങ്ങളും സപ്ലെ ചെയ്യുന്നതിനുള്ള 
ദർഘാസ് 2007 - 08 ” എന്ന് രേഖപ്പെടുത്തി യിരിക്കേ താ ണ്. 

വൈകി ലഭിക്കുന്ന ദർഘാ സു ക ൾ സ്വീക രി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 6 - 12 - 2007, 
2 മണി ആയിരിക്കും. 


6 . 


7 . 


സർക്കാരിന്റെ ടെ ർ വ്യവ സ്ഥ കൾ എല്ലാംതന്നെ 
ഇതിനും ബാധകമാണ്. ടെ ർ ദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും 
ടെർ നടത്തുന്നതാണ്. 
ടെർ മാറ്റി വയ്ക്കുന്നതിനും നിർത്തലാക്കുന്നതിനു 
മു ള്ള പൂ ർ ണ്ണ അ ധി കാ രം ഫാം സൂ ( പിൽ 
നിക്ഷിപ്തമായിരിക്കും. 
അംഗീകരിക്കപ്പെടുന്ന ടെർ നിരക്കിന് 31 - 3 - 2008 
വരെ പാബല്യമുായിരിക്കുന്ന താ ണ് . കൂടുതൽ 
വി വ ര ങ്ങൾ പ്രവർത്തി ദി വ സ ങ്ങ ളിൽ ഫാം 
ആഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


ജില്ലാ കൃഷിത്തോട്ടം, 
കൂത്താളി, പെരുവണ്ണാമൂഴി പി. ഒ. 


സൂ 


പ് 


TENDER NOTICE 


No . MSP6 -53041/05 /DHS. 

3rd November 2007 . 
Sealed Tenders are invited for the supply of the 
- following equipments for the use of G. H . Pampady. 


ദർ ഘാ സു കൾ നൽകി യിട്ടു ള്ള വ രു ടേയോ അ വർ 
നിർദ്ദേശിച്ചിട്ടുള്ള പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ 6- 12 -2007 
വൈകുന്നേരം 3 മണിക്ക് ദർഘാസുകൾ തുറക്കുന്നതാണ്. 

-- ടെർ ഫോമുകളുടെ വിൽപ്പന 6- 12 - 2007 ഉച്ചയ്ക്ക് ഒരു 
മണിവരെ ആയിരിക്കും. ടെർ ഫാറത്തിന്റെ വില രൂപ 416 
(ടാക്സുൾ പ്പ ടെ ) . ത പാ ലിൽ വേ വ ർ രൂ പ 416 . 
മണിയോർഡറായി മതിയായ സ്റ്റാമ്പോട്ടിച്ച് 30X 13 സെ . മീ . 
വലിപ്പത്തിലുള്ള കവർ സഹിതം പ്രിൻസിപ്പൽ ഗവൺമെന്റ് 
കോളേജ്, ആറ്റിങ്ങൽ എന്ന വിലാസത്തിലയയ്ക്കേ താണ്. 
ഡ പ്ലിക്കേറ്റ് ടെ ർ ഫാറം ആവ ശ്യ മു ഇ ങ്കിൽ 208 രൂപ 
നിരക്കിൽ ലഭിക്കുന്നതാണ്. ടെർ ഫാറം കൈമാറ്റം ചെയ്യാൻ 
പാടു ള്ള ത ല്ല . ടെ ർ ഫാറ ത്തിന്റെ വില യാ യി ചെക്ക്, 
ഡി. ഡി., സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല. 

ടെർ ഫാറത്തിനൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ കരാറും 
ആകെ വിലയുടെ ഒരു ശത മാനം നിര ത ദ വ്യവും 
( പ്രിൻസിപ്പാളിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് എടുത്തത്) 
ഉള്ളടക്കം ചെയ്യേതാണ്. 

കൂടു തൽ വിവ ര ങ്ങ ൾ പവ്യ ത്തി ദി വ സ ങ്ങ ളിൽ 
കോളേജാഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


+ 


റ 


Government College , 
Attingal. 


(Sd.) 
Principal. 


169 


- 


5 


169 


| St . Tender No . and 

Quantity Cost of tender 
- No. Name of equipment 

Nos. form (Rs.) 

Original Duplicate 
1 52 — Cabinet Instrument 3 169 113 
- 2 53 -- Minor Operation Table 4 450 225 

Hydraulic 
3 54 — Major Operation Table 

450 
Hydraulic 
4 55 - Dressing Trolly 
5 56 — Instrument Trolly (Semi 5 

Circular) 
- 6 57 - Anesthesia Apparatus 4 169 

7 58 - Oxygen Cylinder " C Type 20 450 
- 8 59 - Oxygen Cylinder "B Type 30 450 

9 60 - Oxygen Cylinder " A Type 10 450 
10 61 - Electric Sterilizer - 

10 450 
11 62 — Screen Three fold - 10 
12 63 — Refrigerator 300 with 

450 
Stebilizer 
13 64 _- Suction Apparatus 

169 
(Electrical) 
14 65 — Structure Trolly 
15 66 - Dental Chair 

450 
16 67 — Dental X -ray Machine 

450 
17 68 X - ray Unit 300 MA 

450 
18 69 - Bed side Locker - 150 450 
19 70 _ ECG Monitor 
20 71 - Ultra Sound Scanner 

788 
21 72 — ECG Machine (Single - 3 450 

Channel) 
22 73 - Labour Cot 
23 74 - Infussion Pump 

450 
24 75 — Surgical Diathermy 

450 
25 76 Trip Stand - 

169 
- 26 77 _ Shadow less Lamp - 2 450 

(Roofmounted ) 
27 78 Iron Cot 

- 150 788 450 
28 79 Slit Lamp 
29 80 - Auto Refracto Meter 1 450 
30 81 - Semi Auto Analyer - 1 450 
31 82 — Operating Microscope 

450 
32 83 — Pulse Oxymeter 

- 4 450 
33 84 -- Vaccum Extractor 
34 85 - Clamp and Forceps 640 450 225 

various sizes 
35 86 - Scissors Various sizes 650 450 225 
- 36 87 - Laryngoscope 

10 169 113 


Health Services Department 

TENDER EXTENSION NOTICE 
No . MSP5- 80347/ 07/DHS. 12th November 2007. 

The date of Tender 36 / 07 - 08 " Holter Monitor is 
extended. 

The last date and sale of tender form is 27 -11-2007 at 
3 p . m . 

The last date and time of receipt of tender forms is 
28- 11-2007 at 3 p. m. 

| Date and time of opening of tender is 29 - 11 - 2007 at 
11 a. m . 

The conditions mentioned in the original tender 
notice remain unchanged . For further details contact the 
office of the undersigned during office hours. 

- ദർഘാസ് നമ്പർ 36/ 07 - 08 ഹോൾട്ടർ മോണിറ്ററിന്റെ 
തീയതി ദീർഘിപ്പിച്ചിരിക്കുന്നു. 

ദർ ഘാ സു കൾ വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 27 - 11 - 2007, 3 മണി. 

സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും -- 28 - 11- 2007 , 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമ യ വും 
29 - 11- 2007, 11 മണി. 

| 22-8-2003 - ലെ ദർഘാസ് നോട്ടീസിൽ സൂചിപ്പിച്ചിരിക്കുന്ന 
നിബന്ധനകൾക്ക് യാതൊരു മാറ്റവും ഊായിരിക്കുന്നതല്ല. 
കൂടുതൽ വിവരങ്ങൾക്ക് ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിലെ 
ഗവൺമെന്റ് മെഡിക്കൽ സ്റ്റോർ ഓഫീസുമായി ബന്ധപ്പെടേ 
താണ്. 


450 


450 


225 


169 


Directorate of Health Services , 
Thiruvananthapuram . 


| ( Sd.) 
Additional Director. 


(1) 


(2) 


- 74 - ഇൻഫ്യൂഷൻ പമ്പ് 


450 


225 


- 75 - സർജിക്കൽ ഡയാതെർമി 


450 


225 


169 


113 


450 


225 


Last date and time of sale of tender forms 
3 -12 -2007, 3 p . m . 

Last date and time of receipt of tender form 
4-12-2007, 3 p. m . 

Date and time of opening of tender — 4 - 12 - 2007, 
11 a . m . 

- Bank Drafts, Cheques , Postal Order etc . will not be 
accepted towards the cost of tender forms. Tender forms 
will be issued on post on payment of postal charges of 
Rs. 50 as money order . Tenders are to be sent to the 
Additional Director of Health Services (Medical) , 
Directorate of Health Services, Thiruvananthapuram . 

ആരോഗ്യ വകുപ്പിനു കീഴിലുള്ള പാമ്പാടി ഗവൺമെന്റ് 
ആശു പതിയിലേക്ക് ഉപക ര ണ ങ്ങൾ വാങ്ങു ന്ന തി നുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


25 76 - ടിപ്പ് സ്റ്റാൻഡ് 
- 26 77- ഷാഡോ ലെസ് ലാംപ് 2 

- (റൂഫ് മോഡൽ) 
- 78- അയൺ കോട്ട് 
- 79- സ്ലിറ്റ് ലാമ്പ് 
- 80-ആട്ടോ ഫാക്ടോ മീറ്റർ 


788 


450 


169 


113 


450 


225 


30 81- സെമി ആട്ടോ അനലൈസർ 


450 


225 


450 


225 


450 


ക്രമ 


225 


ദർഘാസ് നമ്പരും 
- ഉപകരണത്തിന്റെ 

പേരും 


- ഇ ട ർ ഫോറത്തിന്റെ 
എണ്ണം വില (രൂപ ) 

-- അസ്സൽ പകർപ്പ് 


ക് 


169 


113 


31 82 - ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് 
- 83- പൾസ് ഓക്സീമീറ്റർ 
33 84 -വാക്വം എക്സാക്ടർ 
34 85- ക്ലാമ്പ് ആൻഡ് ഫോർസെപ്തസ് 640 

( വിവിധ ആകൃതിയിലുള്ളത്) 
35 86 - സിസ്റ്റേഴ്സ് ( വിവിധ 650 

ആകൃതിയിലുള്ളത്) 


( 1) 


( 2 ) 


450 


225 


169 


113 


450 


225 


650 


450 


450 


225 


450 


225 


36 87 - ലോറിഡോസ്ക്കോപ്പ് 


- 10 


169 


113 


113 


113 


169 


113 


ദർഘാസുകളിൽ ടെ ർ രേഖപ്പെടുത്തി അഡീഷണൽ 
ഡയറക്ടർ ( മെഡിക്കൽ), ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 4- 12-2007 പകൽമൂന്ന് 
മണക്കു മുൻപായി സമർ പി ക്കേ താ ണ് . സ്വീകാ ര്യ മായ 
ദർഘാസുകൾ നൽകിയവരുടെയോ അവർ അധികാരപ്പെടുത്തി 
യവരുടെയോ സാന്നിദ്ധ്യത്തിൽ 5 - 12- 2007 പകൽ 11 മണിക്ക് 
തുറക്കുന്നതാണ്. 


450 


225 


450 


225 


450 


225 


169 


113 


1 52- ക്യാബിനറ്റ് ഇൻസ്ട്രമെന്റ് 3 
2 53 - മൈനർ ഓപ്പറേഷൻ ടേബിൾ 4 
3 54- മേജർ ഓപ്പറേഷൻ ടേബിൾ 4 

- ഹൈഡ്രോളിക് 
4 55- ഡസ്സിംഗ് ട്രോളി 
5 56- ഇൻസ്ട്രമെന്റ് ട്രോളി 

( സെമി സർക്കുലർ) 
6 57- അനസ്തേഷ്യ അപ്പാരറ്റസ് 4 
7 58 - ഓക്സിജൻ സിലി ർ 20 
- ( സി ടൈപ്പ്) 
8 59 -ഓക്സിജൻ സിലി ർ 

( ബി ടൈപ്പ്) 
9 60- ഓക്സിജൻ സിലി ർ 

- ( എ ടൈപ്പ്) 
10 61- ഇലക്ട്രിക് സ്റ്റെറിലൈസർ 10 
11 62 - സ്ക്രീൻ ത്രീ ഫോൾഡ് 
12 63-റഫിജറേറ്റർ 300 ലിറ്റർ 

( സ്റ്റെബിലൈസർ അടക്കം) 
13 64- സക്ഷൻ അപ്പാരറ്റസ് 

- ( ഇലക്ട്രിക്കൽ) 
14 65- ട്രെച്ചർ ട്രോളി 
15 66 -ദന്തൽ ചെയർ 
16 67-ദന്തൽ എക്സറേ മെഷീൻ 1 
17 68-എക്സ്റേയൂണിറ്റ് 300 എം . എ . 1 
18 69- ബെഡ് സൈഡ് ലോക്കർ 150 
19 70- ഇ . സി. ജി മോണിറ്റർ 
20 71- അൾട്രാ സൗണ്ട് സ്കാനർ 1 
21 72 - ഇ . സി . ജി . മെഷീൻ - 3 

( സിംഗിൾ ചാനൽ) 
22 73 - ലേബർ കോട്ട് - 4 


169 


113 


450 


225 


169 


113 


- ദർഘാസ് ഫാറം ആവശ്യമുള്ളവർ അതിന്റെ വിലയും 
കോപ്പികൂടി ആവശ്യമുള്ളവർ അതിന്റെ വിലയും മണി ഓർഡർ 
ആയോ നേരിട്ടോ അടച്ച് ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിലെ 
ഗവ: മെഡിക്കൽ സ്റ്റോർ ആഫീസർക്ക് രേഖാമൂലം അപേക്ഷി 
ച്ചാൽ ലഭിക്കുന്നതാണ്. തപാൽ മുഖേന ആവശ്യമുള്ളവർ 
രജിസ്റ്റർ ചാർജ്ജായ 50 രൂപ കൂടി ഓരോ ഫാറത്തിനും 
ന ൽ കേ താ ണ് . ദ ർ ഘാ സ് സ മ ർ പ്പി ക്കേ അ വ സാ ന 
തീയ തിക്ക് പത്ത് പവൃത്തി ദിവസം മുൻപെ ങ്കിലും 
ലഭിക്കുന്ന മണി ഓർഡർ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ദർഘാസ് ഫാറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . ദർഘാസ് 
ഫാറത്തിന്റെ വിൽപ്പന 3- 12- 2007 -ാം തീയതി വൈകുന്നേരം 
3 മണിക്ക് നിർത്തിവയ്ക്കുന്നതാണ്. ദർഘാസ് ഫാറത്തിന്റെ 
വില ചെക്കു ക ളാ യോ ഡാഫ്റ്റാ യോ പോസ്റ്റൽ ഓർഡർ 
ആയോ സ്വീകരിക്കുന്നതല്ല. അസ്സൽ വാങ്ങിയവർക്കു മാത്രമേ 
കോപ്പികൾ നൽകുകയുള്ളു. 


169 


113 


460 


225 


0 


225 


225 


225 


- 


4 


450 


225 


450 


788 
450 


225 


Government Medical Stores, 
Thiruvananthapuram . 


(Sd.) 
Additional Director of 
Health Services (Medical). 


450 


450 


225 


TENDER NOTICE 


എണ്ണം 


കമ ദർഘാസ് നമ്പരും 
നമ്പർ ഉപകരണത്തിന്റെ പേരും 


No. MSP5 /80347/2007/DHS. 


7th November 2007. 


Sealed tenders are invited for the supply of the 
following items for the year 2007 -08 under Plan Purchase 
Scheme. 


- ST. 


Tender No. and 
Name of equipments 


Quantity 
(Nos .) 


No. 


| 1 

2 


| 1 33/ 2007- 08 - സിറിഞ്ച് പംപ് 
2 41/ 2007 - 08 - ഫുള്ളിആട്ടോമേറ്റഡ് 

ഹെമറേറാളജി അനലൈസർ 
- 3 42/ 2007 - 08 - സെമി ആട്ടോ 

ബയോകെമിസ്ട്രി അനലൈസർ 
43 / 2007- 08 - യു . എൽ. വി. കോൾഡ് 
എയ്രോസോൾ സ്യേഴ്സ് 
45/ 2007- 08 - മൈക്രോ സ്ലൈഡ്സ് 

4. 6 ലക്ഷം 
- 46/ 2007 -08 - ബ്ലഡ് ലാൻസെററ് 

8 ലക്ഷം 
47/ 2007 - 08 - സക്കിംഗ് ന്യൂബ് ഫോർ 

മസ്കിറേറാ കളക്ഷൻ 
- 48/2007 -08 - സിന്തററിക്ക് പൈറിത്രോയിഡ് 
49 /2007 - 08 -റഫ്രിജറേററർ 300 ലിററർ 
50/ 2007 - 08 കാർഡിയാക് മോണിററർ 
വിത്ത് ഡിഫിബിലേററർ 


3 


4 


4 .6 lakhs 


33/2007- 08 Syringe pump 
41/2007 -08 - Fully Automated 

Haematology Analyser 
42/2007-08 - Semi Auto Biochemistry 

Analyser 
43/2007-08 ULV- Cold Aerosole 

Sprayers 
45/2007-08 Micro Slides 
46/2007 -08 - Blood Lancets 
47/2007-08 _ Sucking tube for 

Mosquito collection 
48/2007- 08 _ Synthetic 

Pryothroides 
49 /2007- 08 - Refrigerator 300 litre 
50/2007- 08 - Cardiac Monitor 

with Defibrillator 


5 
6 
7 


| 8 lakhs 


- 11 


51 / 2007 -08 - 


ട്രെച്ചർ ട്രോളി 


8 


- അസ്സൽ ട റി ് ന്റെ വില -- കമനമ്പർ 2 - ന് രൂപ 788 , 
കമ ന മ്പർ 3 - ന് രൂപ 1125 , കമ ന മ്പർ 7 - ന് രൂപ 169 , 
മറ്റുള്ളവയ്ക്ക് രൂപ 450. 


9 
10 


-- പകർപ്പിന്റെ വില ക്രമനമ്പർ 2 - ന് രൂപ 450, കമനമ്പർ 
3- ന് രൂപ 563, ക്രമനമ്പർ 7 - ന് രൂപ 113, മറ്റുള്ളവയ്ക്ക് രൂപ 225. 


with 


| 11 


51/ 2007- 08 _ Stretcher Trolly 


Cost of original tender form - Rs. 788 for Sl. No. 2, 
Rs. 1125 for Sl. No . 3, Rs. 169 for Sl. No. 7 and Rs. 450 
for others. 

Cost of duplicate tender form - Rs. 450 for Sl. No . 2 , 
Rs. 563 for Sl. No . 3, Rs. 113 for Sl. No.7 and Rs. 225 for 
others . 

Last date and time of sale of tender form 
28 -11 -2007, 3 p . m . - 

Last date and time of receipt of tender form 
29 -11-2007, 3 p. m . 

Date and time of opening — 30 -11 -2007, 11 a. m . 

Bank Drafts, Cheques, Postal Orders etc . will not be 
accepted towards the cost of tender forms. Tender forms 
will be issued on post on payment of postal charges of 
Rs . 50 as money order . Tenders are to be sent to the 
Addl. Director of Health Services (Medical ), Directorate of 
Health Services, Thiruvananthapuram. 


- ദർഘാസുകളിൽ ടെ ർ രേഖപ്പെടുത്തി അഡീഷണൽ 
ഡയറക്ടർ ( മെഡിക്കൽ), ആരോഗ്യ വകുപ്പ് ഡയറക്ടറേററ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 29 - 11- 2007 പകൽമൂന്ന് 
മണിക്ക് മുൻപായി സമർപ്പി ക്കേ താ ണ്. സ്വീകാ ര്യ മായ 
ദർഘാസുകൾ നൽകിയവരുടെയോ അവർ അധികാരപ്പെടുത്തിയ 
വരുടെയോ സാന്നിദ്ധ്യത്തിൽ 30 - 11 - 2007 പകൽ പതിനൊന്ന് 
മണിക്ക് തുറക്കുന്നതാണ്. 

- ദർഘാസുകൾ വിൽക്കുന്ന അവസാന തീയതി 28 - 11- 2007 
പകൽ മൂന്ന്മണിവരെയാണ്. ദർഘാസ് ഫാറം ആവശ്യമുള്ളവർ 
അതിന്റെ വിലയും കോപ്പികൂടി ആവശ്യമുളളവർ അതിന്റെ 
വിലയും മണി ഓർഡറായോ നേരിട്ടോ അടച്ച് 
തിരു വ ന ന്ത പു രത്തെ ഗവൺമെന്റ് മെഡിക്കൽ സ്റാർ 
ആഫീസർക്ക് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർ ഘാസ് സമർപ്പി ക്കേ അ വ സാ ന തീയ തിക്ക് പത്ത് 
പ്രവൃത്തി ദിവസം മുൻപെങ്കിലും ലഭിക്കുന്ന മണി ഓർഡർ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് ഫാറം കൈമാററം 
ചെയ്യാൻ പാടില്ല . ദർഘാസ് ഫോറത്തിന്റെ വില 
ചെക്കുകളായോ ഡാഫ്ററായോ പോസ്ററൽ ഓർഡറായോ 
സ്വീകരിക്കുന്നതല്ല . അസ്സൽ വാങ്ങിയവർക്കു മാത്രമേ കോപ്പികൾ 
നൽകുകയുള്ളു. 


( Sd.) 


- ആരോഗ്യ വകുപ്പിനു കീഴിലുളള ആശുപ്രതികളിലേക്ക് 
പ്ളാൻ പർച്ചേസ് 2007 - 08 പ്രകാരം ഉപകരണങ്ങൾ വാങ്ങുന്ന 
തിനുള്ളമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊളളുന്നു . 


Directorate of Health Services, Additional Director of 
Thiruvananthapuram . Health Services (Medical). 


Medical Education Department 


Items 


Sl. No . 
- (1) 


Quantity 
| (3 ) 


TENDER NOTICE 


- ( 2 ) 


2 Nos. 


| Intel Pentium 4 Dual Processor 3 Gh 
Intel Original Motherboard 945 
160 GB HDD 
512 MB DDR 
Multimedia Keyboard 
Optical Mouse 
Cabinet with front panel USB port 
DVD Writer 
Modem 
Multimedia Speaker System 
Web Cam 


[69/2007-08/ MCTCR ) 
No . C7 -14175/ 07/ MCTCR . - 17th October 2007. 

Sealed tenders are invited for the supply of 
Psychological Test Equipment for the Department of 
Psychiatry, Medical College , Thrissur. The tender should 
be superscribed “ Tender No. 69/ 2007-08 /MCTCR for the 
supply of Psychological Test Equipment” and addressed 
to the Principal, Medical College , Thrissur. The last date 
fixed for the receipt of tenders is at 1 p . m . on 30 - 11- 2007 
and opening is at 3 p . m . on 30 - 11 - 2007 . Sale of tenders 
will be closed on 29 - 11 -2007 at 4 p . m . The cost of tender 
form is Rs. 170 and duplicate copy is Rs. 115 . The tender 
form is not transferable . Only Money Order will be 
accepted towards the cost of tender form by post till 
22 - 11- 2007 , 4 p. m . and Rs. 50 should be sent additionally 
if needed by post. Further details can be had from the 
office of the undersigned . 

ത ശ്ശൂർ മെഡിക്കൽ കോളേജിലെ സെക്യാടി 
ഡിപ്പാർട്ടുമെന്റിലേക്ക് ആവശ്യമായ സൈക്കോളജിക്കൽ 

ടെ സ് റ് എക്യു പ് മെന്റ് സപ്ലേ ചെയ്യു ന്ന തി നായി 
തയ്യാ റു ള ള വ രിൽ നിന്നും മുദ്രവച്ച ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊളളുന്നു . 


1 No . 
1 No . 


5 Set 


Scanner ( A4 ) 
Laser Printer ( A4 ) 
Screw Driver Set 
SUN Java enterprise 8 . 1 standard 
service plan 

Microsoft Visual Studio Professional 
with MSDN Professional 2005 WIN 
32 English 


1 No. 


1 No. 


Estimate amount - Rs. 1, 79 ,150 
EMD1 % 

The cost of original tender form is Rs. 400 + VAT and 
cost of duplicate tender form is Rs. 200 + VAT . Tender form 
can be obtained by post on remittance of Rs. 480 by 
money order in favour of the Principal, Government 
| Polytechnic College, Pala, 


- ദർഘാസുകൾ 69/ 2007 - 08/ എം . സി. ടി. സി. ആർ. എന്ന് 
രേഖപ്പെടുത്തേ തും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
ത്യശ്ശൂർ, മുളംകുന്നത്തുകാവ്-680 596 എന്ന വിലാസത്തിൽ 
30 - 11 - 2007 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചു തരേ തും 
ആകു ന്നു . ദർഘാ സു കൾ അന്നേ ദിവസം 3 മണിക്ക് 
ബന്ധപ്പെട്ടവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ആണ്. 
ദർഘാസ് ഫാറത്തിന്റെ വില 170 രൂപ. ഡ്യൂപ്ളിക്കേറ് 
ഫാറത്തിന്റെ വില 115 രൂപ. ഫാറം വിൽപ്പന അവസാനിക്കുന്ന 
തീയതി 29 - 11 - 2007 , 4 മണി. മണിയോർഡർ സ്വീകരിക്കുന്ന 
അവസാന തീയതി 29 - 11 - 2007, 4 മണി. ഫോറം തപാലിൽ 
ലഭിക്ക ണമെ ന്നു ള ള വർ 50 രൂപ ചേർത്ത് മണിയോർഡർ 
അയക്കേതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾക്ക് 
ഓഫീസുമായി പ്രവർത്തിദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


- പാലാ ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിലെ 
കംപ്യൂട്ടർ സോഫ്റ്റ്വെയർ ലാബിലേക്ക് ഉപക ര ണ ങ്ങൾ 
വാങ്ങുന്നത് താഴെപ്പറയുന്ന പ്രകാരം ദീർഘിപ്പിച്ചിരിക്കുന്നു. 

അടങ്കൽ തുക 1,79,150 ( ഒരു ലക്ഷത്തിഎഴുപത്തി 
ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ) 

നിരതദ്രവ്യം 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
- ഒറിജിനൽ - രൂപ 400 + വാറ്റ്. 

ഡ്യൂപ്ളിക്കേറ്റ് രൂപ 200 + വാറ്റ്. 
തപാൽ മാർഗ്ഗം ദർഘാസ് ലഭിക്കുന്നതിന് വില 480 രൂപ. 

ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന അവസാന 
തീയതിയും സമയവും - 5 - 12 - 2007, 1 മണി. 


Medical College, 
Thrissur. 


( Sd.) 
Principal. 


Technical Education Department 


TENDER EXTENSION NOTICE 


ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6 - 12 - 2007 , 2 മണി. 


No. D1 -1021/ 2007/ CT. 

6th November 2007. 
Last date for sale of tender forms and receipt of 
sealed competitive tenders for the following items in 
Computer Software Lab is extended upto 5 - 12 -2007 , 1 p . m . 
and 6 -12 -2007 , 2 p. m . respectively . Tender will be opened 
on 6 -12 -2007, 3 p . m . 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
- 6 - 12 - 2007 , 3 മണി. 


Government Polytechnic College, 
Pala . 


( Sd.) 
Principal. 


TENDER NOTICE 


No, B / 541/ 2007 . 


7th November 2007. 


ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വർക്ക്ഷോപ്പ് 
ആവശ്യങ്ങൾക്കായി താഴെപ്പറയുന്ന സാധനങ്ങൾ വാങ്ങുന്നതിന് 
മൂദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 1/2007 - 08 


Sealed tenders are invited for the supply of following 
items for the use of Technical High School, Shoranur. 


Tender No. - 1 /2007 - 08 


Sl. No. 


Items 


Quantity 


ക്രമ നമ്പർ ഇനം 

എണ്ണം 
സി . ആർ. ഒ. 
- 2 സിഗ്നൽ ജനറേറ്റർ 

പവർ സപ്ലെ 
- 4 

മൾട്ടിമീറ്റർ ( ഡിജിറ്റൽ ആന്റ് അനലോഗ്) 
ബസ്സ് ബോർഡ് ഡിജിറ്റൽ ഐ . സി. 
ട്രെയിനർ കിറ്റ് 

- 3 


| 1 


| 1 No. 


CRO (Dual channel 20MHz 
1 MV /vivi to 20v /Divi 
Vertical sensitivity ) 
Signal Generator 
Power Supply 
Multi Meter (Digital and Analog ) 
Bread Board Digital IC 
Trainer Kit 


2 Nos. 

2 Nos. 
- 8 Nos. 
12 Nos. 
3 Nos. 


- ദർഘാസിന്റെ വില : 

അസ്സൽ - രൂപ 400 + വാറ്റ് ( 12 .5 %) 

പകർപ്പ് - രൂപ 200 + വാറ്റ് ( 12.5 %) 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 5 - 12 - 2007 വൈകുന്നേരം 2 മണി. 


Cost of tender form 

- Original - Rs. 400 + VAT (12 .5 %) 

Duplicate - Rs. 200 + VAT (12 .5 % ) 


- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 11 -12 - 2007 വൈകുന്നേരം 4 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 12 -12 - 2007 
രാവിലെ 11 മണി. 


| Last date and time of sale of tender - - 5- 12 - 2007, 2 p . m . 

Last date and time of receipt of tender - 11- 12- 2007, 
4 p . m . 

| Date and time of opening of tender - 12 - 12 - 2007, 
11 a. m . 

Tender No . and date should be superscribed to each 
envelop and should be addressed to the “ Superintendent, 
Govt. Technical High School , Govt. Press P. O ., Shoranur, 
Palakkad District, Late tenders will not be accepted. Cost 
of tender forms should not be returned under any 
circumstances. Tender should be accompanied by Earnest 
Money Deposit in the form of Demand Draft drawn in 
favour of “ The Superintendent, Govt. Technical High 
School, Shoranur ” which should not be less than one 
per cent of the price quoted . Duplicate tender forms will be 
issued to those who purchased original. The under 
signed has the right to reject any often without 
assigning for reason thereof. More details can be had 
from the office on working days . 


- ദർഘാസുകളിൽ ടെർ നമ്പർ രേഖപ്പെടുത്തി അതിൽ 
“സൂപ്, ഗവ. ടെക്നിക്കൽ ഹൈസ്ക്കൂൾ, ഗവ . ( പസ്സ് 
പോസ്റ്റ്, ഷൊർണൂർ, പാലക്കാട് ജില്ല എന്ന വിലാസത്തിൽ 
നിശ്ചിത തീയതിക്കു മുമ്പായി സമർപ്പിക്കേ താണ്. അസ്സൽ 
ദർഘാസ് വാങ്ങുന്നവർക്ക് മാത്രമേ പകർപ്പ് നൽകുകയുള്ളൂ. 
ഒരു കാരണവശാലും ദർഘാസിന്റെ വില മടക്കി നൽകുന്നതല്ല . 
- ദർഘാസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിലയുടെ ഒരു ശതമാനത്തിൽ 
കുറയാത്ത തുകയ്ക്കുള്ള “സൂപ്, ഗവ . ടെക് നി ക്ക ൽ 
ഹൈസ്കൂൾ, ഷൊർണൂർ എന്ന പേരിൽ എടുത്ത ഡിമാന്റ് 
ഡാഫ്റ്റ് നിര ത ദ വ്യ മായി അടക്കം ചെയ്തിരിക്ക ണം . 
നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസുകൾ അസാധുവാക്കു 
ന്ന താ ണ്. തക്ക തായ കാരണം കൂടാതെ ദർഘാ സൂ കൾ 
നിരസിക്കുവാനുള്ള അവകാശം സൂപിൽ നിക്ഷിപ്തമാണ്. 
കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


Government Technical High School, 
Shoranur. 


( Sd.) 
Principal. 


